Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


THIRUVANANTHAPURAM, TUESDAY 


19th November 2013 
2013 നവംബർ 19 


No. 


Vol. II 
വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


28th Karthika 1935 
1935 കാർത്തികം 28 


PART III 


Stores Purchase 


Agriculture Department 


ടെണ്ടർ നോട്ടീസ് 


- (1) 
നമ്പർ സി - 1347 / 2013. 

| 2013 ഒക്ടോബർ 10. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഡെപ്യൂട്ടി ഡയറക്ടർ, സീഡ് 
ഗാർഡൻ കോംപ്ലക്സസ്,മുണ്ടേരി, കുരുമുളക് നഴ്സറിക്ക് 
ആവശ്യമായ 150 മെട്രിക് ടൺ ഉണങ്ങിയ ചാണകപ്പൊടി 
വിതരണം ചെയ്യുവാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള മുദ്രവച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നിബന്ധനകൾ 


3. ടെണ്ടർ ഫോമിന്റെ വില ? 900 + വില്പന നികുതി 

ആയിരിക്കും. 
4. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ, “ ഡെപ്യൂട്ടി ഡയറക്ടർ, 

സീഡ് ഗാർഡൻ കോംപ്ലക്സ് സ് ,മുണ്ടേരി പി . ഒ., 
മലപ്പുറം ജില്ല , പിൻ- 679 334 എന്ന വിലാസത്തിൽ 
സമർപ്പിക്കേണ്ടതും, കവറിനു പുറത്ത് “ നമ്പർ 
സി . 1347 / 2013 പ്രകാരം ഉണങ്ങിയ ചാണകപ്പൊടി 
വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ ” എന്ന് നാമകരണം 
ചെയ്യേണ്ടതുമാണ്. ടെണ്ടർ ഫോറത്തോടൊപ്പം ? 100 - ന്റെ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ ഉള്ളടക്കം 
ചെയ്യേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം ടെണ്ടറുകൾ 

നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. 
5. ടെണ്ടറിൽ ഒരു മെട്രിക് ടൺ ഉണങ്ങിയ 
ചാണകപ്പൊടിയുടെ വില അക്കത്തിലും അക്ഷരത്തിലും 
രേഖപ്പെടുത്തേണ്ടതാണ്. ടെണ്ടറിൽ ഏറ്റവും കുറഞ്ഞ 
നിരക്ക് രേഖപ്പെടുത്തുന്ന വ്യക്തിയുടെ പേരിൽ 
മലപ്പുറം പിൻ സിപ്പൽ കൃഷി ഓഫീസറുടെ 
അംഗീകാരത്തിന് വിധേയമായി ടെണ്ടർ 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, അംഗീകാരം 
ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ 
ഉണങ്ങിയ ചാണകപ്പൊടി ഫാമിൽ എത്തിച്ച് 
തരേണ്ടതാണ്. 


1. ടെണ്ടർ ഫോമുകൾ 20 - 11- 2013 - ന് പകൽ 1 മണിവരെ 

വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച് ടെണ്ടർ ഫോമുകൾ 
21 - 11- 2013 - ന് 3 മണിക്ക് മുമ്പായി തിരികെ സമർപ്പി 
ക്കേണ്ടതുമാണ്. 21 - 11 - 2013, 3 . 30 - ന് കൃഷി ഡെപ്യൂട്ടി 
ഡയറക്ടറുടെയോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 
നിരതദ്രവ്യമായി ? 4,500 ( നാലായിരത്തി അഞ്ഞൂറ്) 
20 - 11 - 2013 - ന് 3 മണിക്ക് മുമ്പായി ഡെ പട്ടി 
ഡയറക്ടർ, സീഡ് ഗാർഡൻ കോംപ്ലക്സ്, മുണ്ടേരി 
( Payable at Nilambur ) ഡിമാന്റ് ഡാഫ്റ്റായി 
സമർപ്പിക്കേണ്ടതാണ്. 


6. ഈ ഓഫീസിൽ നിന്നും നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ 
ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം 
മാത്രമേ ഉണങ്ങിയ ചാണകപ്പൊടി സ്വീകരിക്കുകയുള്ളു. 


7. ഈ ടെണ്ടർ പ്രകാരമുള്ള നിരക്കിന് 31- 3 - 2014 വരെ 

പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 
8. ടെണ്ടറുകൾ റദ്ദാക്കുവാനോ, നിരസിക്കുവാനോ ഉള്ള 

അ ധികാരം ഫാം ഡപ്യൂട്ടി ഡയറക്ടറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ വ്യവസ്ഥകൾ ഈ 

ടെണ്ടറിനും ബാധകമായിരിക്കും. 
10 . ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
പക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം ടെണ്ടർ 
നടത്തുന്നതായിരിക്കും. 


5. ടെണ്ടറിൽ ഓരോ ഇനത്തിനും ഏറ്റവും കുറഞ്ഞ 

നിരക്ക് രേഖപ്പെടുത്തുന്ന വ്യക്തിയുടെ പേരിൽ ആ 
ഇനത്തിനു മാത്രം മലപ്പുറം പിൻസിപ്പാൾ കൃഷി 
ഓഫീസറുടെ അംഗീകാരത്തിന് വിധേയമായി ടെണ്ടർ 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, അംഗീകാരം 
ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ 
മുഴുവൻ സാധന സാമഗ്രികളും ഫാമിൽ എത്തിച്ച് 
തരേണ്ടതുമാണ്. 
ഈ ഓഫീസിൽ നിന്നും നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ 
ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം 
മാത്രമേ സാധനസാമഗ്രികൾ സ്വീകരിക്കുകയുള്ളൂ. 
7. ടെണ്ടറിൽ സാധനസാമഗ്രികളുടെ ഒരു യൂണിറ്റ് വില 

അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
8. ഈ ടെണ്ടർ പ്രകാരമുള്ള നിരക്കിന് 31- 3- 2014 വരെ 

പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 
9. ടെണ്ടറുകൾ ഒറ്റക്കോ, കൂട്ടായോ റദ്ദാക്കുവാനോ, 
നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 

ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
10. നിലവിലുള്ള സർക്കാർ ടെണ്ടർ വ്യവസ്ഥകൾ ഈ 

ടെണ്ടറിനും ബാധകമായിരിക്കും. 
11 . ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
പക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം ടെണ്ടർ 
നടത്തുന്നതായിരിക്കും. 


നമ്പർ സി - 1347 / 2013. 


2013 ഒക്ടോബർ 10. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഡെപ്യൂട്ടി ഡയറക്ടർ, സീഡ് 
ഗാർഡൻ കോംപ്ലക്സ്,മുണ്ടേരി, കുരുമുളക് നഴ്സറിക്ക് 
ആവശ്യമായ താഴെപ്പറയുന്ന ഉൽപാദനോപാധികൾ വിതരണം 
ചെയ്യുവാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും മത്സര സ്വഭാവമുള്ള 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 


ഇനം 


അളവ് 


നമ്പർ 


- 1 

2 


ഷെയ്ഡ് നെറ്റ് പോളി കോട്ടഡ് (50 %) 
പോളി ബാഗുകൾ (15 x 15 സെ . മി.) 


3000 m2 
1000 Kgs 


സീഡ് ഗാർഡൻ കോംപ്ലക്സ്, 
മുണ്ടേരി, മലപ്പുറം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


ടെണ്ടർ നോട്ടീസ് 


നിബന്ധനകൾ 


നമ്പർ സി .എൻ. പി ./ 8/ 13 - 14 / 02. 


2013 ഒക്ടോബർ 21. 


പരപ്പനങ്ങാടി കോക്കനട്ട് നഴ്സറിയിൽ 2013 - 14 
വർഷത്തേക്ക് ആവശ്യമായ താഴെ പറയുന്ന സാധനങ്ങൾ 
നൽകുവാൻ താല്പര്യമുള്ള ടെണ്ടറുകാരിൽനിന്നും മത്സര 
സ്വഭാവമുള്ള ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


1. ടെണ്ടർ ഫോമുകൾ 21 - 11 - 2013 - ന് പകൽ 1 മണിവരെ 
വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച് ടെണ്ടർ 
ഫോമുകൾ 22 - 11- 2013 - ന് 3 മണിക്ക് മുമ്പായി തിരികെ 
സമർപ്പിക്കേണ്ടതുമാണ്. 22- 11- 2013 , 3.30 - ന് കൃഷി 
ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ, അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ 

ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 
2. നിരതദ്രവ്യമായി ? 4 , 000 ( നാലായിരം ) 21- 11 - 2013 - ന് 

3 മണിക്ക് മുമ്പായി ഡെപ്യൂട്ടി ഡയറക്ടർ, സീഡ് 
ഗാർഡൻ കോംപ്ലക്സ് , മുണ്ടേരി (Payable at 
Nilambur ) സമർപ്പിക്കേണ്ടതാണ്. 


3. ടെണ്ടർ ഫോമിന്റെ വില ? 800 + വില്പന നികുതി 
ആയിരിക്കും. 
പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ, “ ഡെപ്യൂട്ടി ഡയറക്ടർ, 
സീഡ് ഗാർഡൻ കോംപ്ലക്സ്,മുണ്ടരി പി . ഒ ., 
മലപ്പുറം ജില്ല , പിൻ - 679 334 എന്ന വിലാസത്തിൽ 
സമർപ്പിക്കേണ്ടതും, കവറിനു പുറത്ത് “ നമ്പർ 
സി. 1347/ 2013 പ്രകാരമുള്ള ടെണ്ടർ ” എന്നും, ഇനവും 
നാമകരണം ചെയ്യേണ്ടതുമാണ്. ടെണ്ടർ ഫോറ 
ത്തോടൊപ്പം ? 100 - ന്റെ മുദ്രപ്പത്രത്തിലുള്ള പ്രാഥമിക 
കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം 
ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. 


ഒന്നാംതരം ഉണങ്ങിയ ചാണകപ്പൊടി - 100 ടൺ 

(തുക ഒരു ടണ്ണിനാണ് രേഖപ്പെടുത്തേണ്ടത്) 
അടങ്കൽ തുക ? 2 ലക്ഷം 

ടെണ്ടർ 2013 നവംബർ മാസം 21 -ാം തീയതി പകൽ 
10 മണിവരെ സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഫോറം നവംബർ 
മാസം 20 - ന് വൈകുന്നേരം 3 മണിവരെ കോക്കനട്ട് നഴ്സറി 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ 
വില ? 200 ആണ്. ടെണ്ടർ ഫോറത്തിനോടൊപ്പം 
നിരതദ്രവ്യമായ ? 2,000 അല്ലെങ്കിൽ എസ്. ബി . ടി. തിരൂരങ്ങാടി 
ശാഖയിൽ മാറാവുന്ന സീനിയർ കൃഷി ഓഫീസറുടെ 
പേരിലുള്ള 7 2, 000 - ന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് എന്നിവ 
സ്വീകരിക്കും. ടെണ്ടർ ഫോറം സീൽ ചെയ്ത് “ഉണങ്ങിയ 
ചാണകപ്പൊടിക്കുള്ള ടെണ്ടർ എന്ന് കവറിനു പുറത്ത് 
എഴുതിയിരിക്കണം. ടെണ്ടർ നവംബർ മാസം 21 -ാം തീയതി 
പകൽ 11 മണിക്ക് സന്നിഹിതരായിട്ടുള്ള ടെണ്ടറുകാരുടെ 
- സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും, ടെണ്ടറിൽ ഏറ്റവും കുറഞ്ഞ 
തുക രേഖപ്പെടുത്തിയ ടെണ്ടറുകാരന്റെ പേരിൽ ടെണ്ടർ 


- 3. കരാർ ലഭിച്ചയാൾ നിരതദ്രവ്യം ഉൾപ്പെടെ 5 % തുക 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി അടയ്ക്കേണ്ടതാണ്. 
4. ടെണ്ടർ തുറക്കുന്ന ദിവസം പൊതു അവധി ആയാൽ 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേസമയത്ത് ടെണ്ടർ 
നടപടികൾ നടത്തുന്നതാണ്. 


5. ടെണ്ടർ അംഗീകരിച്ച് 10 ദിവസത്തിനകം സാധനങ്ങൾ 

സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഈ ഓഫീസിൽ എത്തിച്ചു . 
തരേണ്ടതാണ്. 


താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, മലപ്പുറം ജില്ലാ 
പഞ്ചായത്ത് സെക്രട്ടറിയുടെ അംഗീകാരത്തിന് വിധേയമായി 
ഉറപ്പിക്കുന്നതുമായിരിക്കും. ടെണ്ടർ അംഗീകരിക്കുന്നതിനും, 
നിരാകരിക്കുന്നതിനുമുള്ള പരിപൂർണ്ണാധികാരം മലപ്പുറം ജില്ലാ 
പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിക്ഷിപ്തമായിരിക്കും. 

ടെണ്ടർ അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടിയാൽ ആയത് 
ടെണ്ടർ കാരനെ രേഖാമൂലം അറിയിക്കുന്നതും, അറിയിപ്പ് 
കിട്ടിയാൽ കൃഷി ഓഫീസറുടെ നിർദ്ദേശാനുസരണം സാധനം 
തൂക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം സാധനം 
നൽകേണ്ടതാണ്. ഗുണ നിലവാരം കുറഞ്ഞ സാധനങ്ങൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. മറ്റെല്ലാ 
സർക്കാർ നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമാണ്. 
(പസ്തത ടെണ്ടർ ദിവസം അവധിയായി പ്രഖ്യാപിച്ചാൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയത്ത് ടെണ്ടർ 
നടത്തുന്നതാണ്. 

- (ഒപ്പ്) 
കോക്കനട്ട് നഴ്സറി, 

സീനിയർ അഗ്രികൾച്ചറൽ 
പരപ്പനങ്ങാടി, മലപ്പുറം. 

- ഓഫീസർ. 


മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള സാധനങ്ങളുടെ അളവിൽ 
മാറ്റമുണ്ടാകാൻ സാദ്ധ്യതയുണ്ട്. രേഖപ്പെടുത്തുന്ന 
വിലനിരക്ക് 2014 മാർച്ച് 31 വരെ ബാധകമായിരിക്കും. 


7. കരാറുകാരൻ അന്തിമമായി ? 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 

മറ്റൊരു സമ്മതപത്രം കൂടി സമർപ്പിക്കേണ്ടതാണ്. 
8. സർക്കാർ ടെണ്ടർ നടപടികമങ്ങൾക്കുള്ള എല്ലാ 

നിബന്ധനകളും ഈ ടെണ്ടറിനും ബാധകമാണ്. 
9. ടെണ്ടർ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കശുമാവ് 
- വികസന ഓഫീസ് കാസർഗോഡ്, കുണ്ടാർ പി . ഒ. 
യിൽ നിന്നും എല്ലാ പവർ ത്തി സമയത്തും 
അറിയാവുന്നതാണ്. 


ദർഘാസ് പരസ്യം 


നമ്പർ സി . ഡി . 229 /2013. 


2013 ഒക്ടോബർ 25 . 


കാസർഗോഡ് ജില്ലയിലെ ആദൂർ, ഗാളിമുഖ കാഷ 
പാജനി ഓർച്ചാർ ഡിലേക്കായി താഴെ വിവരിച്ചിട്ടുള്ള 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- കമ 
നമ്പർ 


ഇനവും അളവും 


വിവരണം 


- 1 പോളിത്തീൻ ബാഗ് 1100 Kg. 20cmX15cm ( 250 ഗേജ്) 

പോളിത്തീൻ ഷീറ്റ് 65 Kg. 100 ഗേജ് 
3 പോളിത്തീൻ ഷീറ്റ് 200 Kg. 300 ഗേജ് 

- പോളിത്തീൻ കവർ 100 Kg. 20cmX3cm ( 250 ഗേജ്) 
- നിരതദ്രവ്യം ? 4431 (കാസർഗോഡ് SBT- യിൽ മാറാവുന്ന DD ) 
ദർഘാസ് ഫോറത്തിന്റെ വില - 1 443 + വാറ്റ്. 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 25 - 11- 2013, 4. 30 മണി. 

ദർ ഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 26 - 11 -2013 , 12 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും സ്ഥലവും 
26 - 11- 2013, 3 മണി. കശുമാവ് വികസന ഓഫീസ്, കാഷ 
പ്രോജനി ഓർച്ചാർഡ്, കുണ്ടാർ പി . ഒ., കാസർഗോഡ്. 


നമ്പർ സി . ഡി . 230 / 2013. 

2013 ഒക്ടോബർ 25. 
- കാസർഗോഡ് ജില്ലയിലെ ആദൂർ, ഗാളിമുഖ കാഷ 
പ്രോജനി ഓർച്ചാർഡിലേക്കായി താഴെ വിവരിച്ചിട്ടുള്ള സാധനം 
വിതരണം ചെയ്യുന്നതിനായി മുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനം ഉണങ്ങിയ ചാണകം. 
അളവ് 80 മെ . ടൺ 
നിരതദ്രവ്യം ? 3,050 (കാസർഗോഡ് SBT- യിൽ മാറാവുന്ന DD ) 
ദർഘാസ് ഫോറത്തിന്റെ വില - 1 400 + വാറ്റ്. 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 26 - 11 - 2013, 4.30 മണി. 

ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 27 - 11 - 2013, 12 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും സ്ഥലവും - 
27 - 11- 2013, 3 മണി, കശുമാവ് വികസന ഓഫീസ്, കാഷ 
- പ്രോജനി ഓർച്ചാർഡ്, കുണ്ടാർ പി. ഒ., കാസർഗോഡ്. 


നിബന്ധനകൾ 


നിബന്ധനകൾ 


1. ഉന്നത ഗുണമേന്മ ഉറപ്പാക്കിയ ഉൽപ്പന്നങ്ങ ൾ 

ആയിരിക്കണം കൃത്യമായ അളവിൽ ഫാമിൽ 
എത്തിച്ചുതരേണ്ടത്. 
2. മുദ്രവെച്ച ദർഘാസിനോടൊപ്പം X 100 മുദ്രപ്പത്രത്തിൽ 

പ്രാഥമിക സമ്മതപത്രം സമർപ്പിക്കേണ്ടതും വിതരണം 
ചെയ്യാനുദ്ദേശിക്കുന്ന പോളിത്തീൻ ഇനങ്ങളുടെ മാതൃക 
ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. 


1. ഉന്നത ഗുണമേന്മയുള്ളതും കലർപ്പില്ലാത്തതുമായ 

സാധനമായിരിക്കണം കൃത്യമായ അളവിൽ ഫാമിൽ 
എത്തിച്ചുതരേണ്ടത്. 
2. മുദ്രവെച്ച ദർഘാസിനോടൊപ്പം ? 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 

പാഥമിക സമ്മതപത്രം നിർദ്ദിഷ്ട മാതൃകയിൽ 
സമർപ്പിക്കേണ്ടതാണ്. 
3. കരാർ ലഭിച്ചയാൾ നിരതദ്രവ്യം ഉൾപ്പെടെ 5 % തുക 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി അടയ്ക്കേണ്ടതാണ്. 
- ടെണ്ടർ തുറക്കുന്ന ദിവസം പൊതു അവധി ആയാൽ 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേസമയത്ത് ടെണ്ടർ 
നടപടികൾ നടത്തുന്നതാണ്. 


5. ടെണ്ടർ അംഗീകരിച്ച് 15 ദിവസത്തിനകം സാധനം 

സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഫാമിൽ എത്തിച്ചു 
തരേണ്ടതാണ്. 


6. മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള സാധനത്തിന്റെ അളവിൽ 
മാറ്റമുണ്ടാകാൻ സാദ്ധ്യതയുണ്ട്. രേഖപ്പെടുത്തുന്ന 

വിലനിരക്ക് 2014 മാർച്ച് 31 വരെ ബാധകമായിരിക്കും. 
7. കരാറുകാരൻ അന്തിമമായി 3 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 

മറ്റൊരു സമ്മതപത്രം കൂടി സമർപ്പിക്കേണ്ടതാണ്. 
8. സർക്കാർ ടെണ്ടർ നടപടിക മ ങ്ങ ൾക്കുള്ള എല്ലാ 

നിബന്ധനകളും ഈ ടെണ്ടറിനും ബാധകമാണ്. 
9. ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കശുമാവ് 

വികസന ഓഫീസ് കാസർഗോഡ്, കുണ്ടാർ പി . ഒ. 
യിൽ നിന്നും എല്ലാ പ്രവർത്തി സമയത്തും 
അറിയാവുന്നതാണ്. 


- 6. മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള സാധനത്തിന്റെ അളവിൽ 
- മാറ്റമുണ്ടാകാൻ സാദ്ധ്യതയുണ്ട്. രേഖപ്പെടുത്തുന്ന 

വിലനിരക്ക് 2014 മാർച്ച് 31 വരെ ബാധകമായിരിക്കും. 
7. കരാറുകാരൻ അന്തിമമായി ? 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 

മറ്റൊരു സമ്മതപത്രം കൂടി സമർപ്പിക്കേണ്ടതാണ്. 
8. സർക്കാർ ടെണ്ടർ നടപടികമങ്ങൾക്കുള്ള എല്ലാ 

നിബന്ധനകളും ഈ ടെണ്ടറിനും ബാധകമാണ്. 
- 9. ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കശുമാവ് 
- വികസന ഓഫീസ്, കാസർഗോഡ്,കുണ്ടാർ പി. ഒ.- യിൽ 
നിന്നും എല്ലാ പ്രവർത്തി സമയത്തും 

അറിയാവുന്നതാണ്. 
കശുമാവ് വികസന ഓഫീസ്, 
കാസർഗോഡ്, കുണ്ടാർ പി . ഒ., ( ഒപ്പ്) 
പിൻ - 671 543. 

കാഷ ഡവലപ്മെന്റ് ഓഫീസർ. 
r \ kl/4, 2 / 201 


നമ്പർ സി . ഡി. 231/ 2013 . 

- 2013 ഒക്ടോബർ 25 . 
കാസർഗോഡ് ജില്ലയിലെ ആദൂർ, ഗാളിമുഖ കാഷ 
പ്രോജനി ഓർച്ചാർഡിലേക്കായി താഴെ വിവരിച്ചിട്ടുള്ള സാധനം 
വിതരണം ചെയ്യുന്നതിനായി മുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനം ആറ്റുമണൽ. 
അളവ് 140 മെ . ടൺ. 
നിരതദ്രവ്യം X 2,240 (കാസർഗോഡ് SBT- യിൽ മാറാവുന്ന DD ). 
ദർഘാസ് ഫോറത്തിന്റെ വില - X 400 + വാറ്റ്. 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 27 - 11 - 2013 , 4.30 മണി. 


ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും 28- 11 - 2013, 12 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും സ്ഥലവും 
28 - 11- 2013, 3 മണി; കശുമാവ് വികസന ഓഫീസ്, കാഷ 
പ്രോജനി ഓർച്ചാർഡ്, കുണ്ടാർ പി . ഒ., കാസർഗോഡ്. 


നിബന്ധനകൾ 


1. ഉന്നത ഗുണമേന്മയുള്ളതും കലർപ്പില്ലാത്തതുമായ 

സാധനമായിരിക്കണം കൃത്യമായ അളവിൽ ഫാമിൽ 
എത്തിച്ചുതരേണ്ടത്. 
- മുദ്രവെച്ച ദർഘാസിനോടൊപ്പം ? 100- ന്റെ മുദ്രപ്പത്രത്തിൽ 
പാഥമിക സമ്മതപത്രം നിർദ്ദിഷ്ട മാത്യകയിൽ 
സമർപ്പിക്കേണ്ടതാണ്. 
3. കരാർ ലഭിച്ചയാൾ നിരതദ്രവ്യം ഉൾപ്പെടെ 5 % തുക 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി അടയ്ക്കേണ്ടതാണ്. 


4. ടെണ്ടർ തുറക്കുന്ന ദിവസം പൊതു അവധി ആയാൽ 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്ത് ടെണ്ടർ 
നടപടികൾ നടത്തുന്നതാണ്. 


5. ടെണ്ടർ അംഗീകരിച്ച് 15 ദിവസത്തിനകം സാധനം 

സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഫാമിൽ എത്തിച്ചു 
തരേണ്ടതാണ്. 


